Regn . No. KERBIL / 2012 / 45073 
- dated 5 - 9 - 2012 with RNI 
| Reg. No. KL /TV ( N )/634/ 2018 - 20 


കേരള സർക്കാർ 
Government of Kerala 

2019 


सत्यमेव जयते 


91 


IT 


GOVERNO 


കേര 


ാർ 


ള സർക്ക 
NMENT OF 


F KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 8 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2019 ഒക്ടോബർ 8 
- 8th October 2019 

1195 കന്നി 22 
22nd Kanni 1195 
1941 ആശ്വിനം 16 
16th Aswina 1941 


Vol. VIII 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Commissionerate of Land Revenue 


8th OCT. 2019 ] 


COMMISSIONERATE OF LAND REVENUE 


8975 


Cherthala Taluk 

പരസ്യം 


( 1) 


നമ്പർ എ4- 10202 / 2019 . 

2019 ആഗസ്റ്റ് 2. 
അമ്പലപ്പുഴ താലൂക്കിൽ ആലപ്പുഴ പടിഞ്ഞാറ് വില്ലേജിൽ 
ബീച്ച് വാർ ഡ് പദേ ശ ത്ത് കളപ്പൂ ര യ് ക്കൽ വീട്ടിൽ 
സന്തോഷ് കുമാർ, കെ . സി. എന്നയാൾ മരിച്ചുപോയെന്നും 
വിവിധ ആവശ്യത്തിന് അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു 
കൊണ്ട് പരേതന്റെ ഭാര്യ ശീജ , പി . ആർ. സമർപ്പിച്ച 
അ അ ക്ഷ യിൻ മേൽ ബന്ധ പ്പെട്ട വില്ലേജാഫീ സർവഴി 
അന്വേഷണം നടത്തിയതിൽ ടിയാൻ 24 - 6 - 2019 -ാം തീയതി 
മരിച്ചു പോയെന്നും പരേതന്റെ അവകാശികളായി താഴെ 
പറയുന്ന നാല് പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


കമ 


പേര് 


പരേതനുമായുള്ള വയസ് 

ബന്ധം 


നമ്പർ 


മാതാവ് 


ഭാര്യ 


സതീഭായി 
ശ്രീജ , പി . ആർ. 
മാളവിക 
മയൂഖ 


മകൾ 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളാണെന്ന് 
ഉ ള്ള തിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ സിദ്ധ പ്പെടുത്തി 30 ദിവ സ ത്തിനുള്ളിൽ രേഖാമൂലം 
അമ്പലപ്പുഴ തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. 
കാലാ വധി കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ വരുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


(7 ) 


നമ്പർ എഫ്4 - 14049 / 2019 . 

2019 ആഗസ്റ്റ് 22. 
- ചേർത്തല താലൂക്കിൽ തണ്ണീർമുക്കം വടക്ക് വില്ലേജിൽ 
പുളിക്കൽ വീട്ടിൽ സംഗമിത്ര എന്നവർ 27 - 4 - 2019 -ാം തീയതി 
മര ണപ്പെട്ടു വെന്നും പരേ ത യുടെ നിയമാ നു സ ത 
അവകാശികളെ കാണിക്കുന്നതിന് വിവിധ ആവശ്യങ്ങൾക്ക് 
ഹാജരാക്കുന്നതിന് അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു 
കൊണ്ട് പരേതയുടെ മകൻ പി . കെ . ഗോപി സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴിഅന്വേഷണം 
നടത്തിയതിൽ ടി സംഗമിത്ര എന്നവർ 27 - 4 - 2019 -ാം തീയതി 
മരണപ്പെട്ടുവെന്നും പരേതയുടെ അവകാശിയായി താഴെ 
പറയുന്ന ഒരാൾ മാത്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 

(പരേതയുടെ ഭർത്താവ് ജീവിച്ചിരിപ്പില്ല .) 
പേര് പരേതയുമായുള്ള വയസ് 

ബന്ധം 
പി . കെ . ഗോപി മകൻ 

- 45 
മേൽപ്പറഞ്ഞയാളാണ്പരേതയുടെഅവകാശിയെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം ചേർത്തല തഹശീൽദാർ 
മുമ്പാകെ ഹാജരാ കേ ണ്ട താ ണ് . കാലാവധി കഴിഞ്ഞാ 
തപാൽമാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 

( 2 ) 
നമ്പർ എഫ്4 - 13046 /2019 . 

2019 ആഗസ്റ്റ് 19 . 
- ചേർത്തല താലൂക്കിൽ അരൂർ വില്ലേജിൽ കൂട്ടുങ്കൽ 
നികർ ത്തിൽ വീട്ടിൽ ഐഷ ഉമ്മ എന്ന വർ 1 - 7 - 2010 -ാം 
തീയതി മരണപ്പെട്ടുവെന്നും പരേതയുടെ നിയമാനുസൃത 
അവകാശികളെ കാണിക്കുന്നതിനും വിവിധ ആവശ്യത്തിലേക്ക് 
ഹാജരാക്കുന്നതിന് അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു 
കൊണ്ട്പരേതയുടെ ചെറുമകൻ ഷാൻ മുഹമ്മദ് സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴിഅന്വേഷണം 
നടത്തിയതിൽ ടി ഐഷ ഉമ്മ എന്നവർ 1- 7 - 2010 -ാം തീയതി 
മരണപ്പെട്ടുവെന്നും പരേതയുടെഅവകാശികളായി താഴെ പറയുന്ന 
5 (അഞ്ച്) പേർ മാത്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 
- (പരേതയുടെ മാതാപിതാക്കൾ, ഭർത്താവ് എന്നിവർ 

ജീവിച്ചിരിപ്പില്ല .) 
കമ 

പരേതയുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
സുഹറ 

മകൾ 
നസീമ 
ആസിയ ഉമ്മ മരണപ്പെട്ട മകൻ 

- മുഹമ്മദിന്റെ ഭാര്യ 
4 ഷാൻ മുഹമ്മദ് 

മകൻ 
ഷനൂജ 

മകൾ 
മേൽ പ്പ റ ഞ്ഞ വരാണ് പരേ ത യുടെഅവകാശികളെ 
ന്നു ള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടു ക്കു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം ചേർത്തല 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞാ തപാൽമാർഗ്ഗമായോ വരുന്ന ആക്ഷേ പ ങ്ങൾ 
പരിഗണിക്കുന്നതല്ല. 
താലൂക്കാഫീസ്, 

( ഒപ്പ്) 
ചേർത്തല. 

തഹശീൽദാർ. 


നമ്പർ എ4- 10267 / 2019. 

2019 സെപ്റ്റംബർ 18 . 
- അ മ്പ ല പ്പുഴ താലൂ ക്കിൽ പഴ വീട് വില്ലേജിൽ 
തിരുവമ്പാടി പ്രദേശത്ത്കൃഷ്ണകൃപ, കൊട്ടാരപറമ്പ് വീട്ടിൽ 
ലളി ത , കെ . എന്ന വർ മരിച്ചു പോ യെന്നും വിവിധ 
ആവശ്യത്തിന് അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് 
പരേ തയുടെ മകൾ ശ്രീരേഖ രമണൻ സമർപ്പിച്ച 
അ അ ക്ഷയിൻ മേൽ ബന്ധ പ്പെട്ട വില്ലേജാഫീ സർ വഴി 
അന്വേഷണം നടത്തിയതിൽ ടിയാൾ 9 - 6 - 2019 -ാം തീയതി 
മരിച്ചുപോയെന്നും പരേതയുടെ അനന്തരാവകാശിയായി താഴെ 
പറയുന്ന ഒരാളാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


പേര് 


പേര് 


വയസ് 


പരേതയുമായുള്ള 

ബന്ധം 


ശ്രീരേഖ രമണൻ 


മകൾ 


25 . 


മേൽപ്പറഞ്ഞിട്ടുള്ളവരാണ് പരേതയുടെ അനന്തരാവകാശി 
എന്നുള്ളതിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ സിദ്ധ പ്പെടുത്തി 30 ദിവ സ ത്തിനുള്ളിൽ രേഖാമൂലം 
അമ്പലപ്പുഴ തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. 
കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ വരുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല. 


താലൂക്കാഫീസ്, 
അമ്പലപ്പുഴ. 


( ഒപ്പ്) 
തഹശീൽദാർ. 


91 


